1578 


KERALA GAZETTE 


[PART IV 


Regn . No. KERBIL /2012 /45073 
- dated 5 -9 - 2012 with RNI 
Reg. No. KL / TV ( N )/ 634/2015 -17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


- ന 


പ്ര 


GOVERNM 


കര 


ാർ 


ERALA 


ള സർക 


NMENT OF 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

ചൊവ്വ 


| 2017 നവംബർ 7 
7th November 2017 
1193 തുലാം 22 
22nd Thulam 1193 


നമ്പർ 


44 


Vol. VI 


No. 


Thiruvananthapuram , 

Tuesday 


1939 കാർത്തികം 16 
16th Karthika 1939 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


Gaz . No . 44 / 2017/DTP (Part IV ) . 


437 


7th Nov . 2017] 


KERALA GAZETTE 


1579 


നിബന്ധനകൾ 


1. പ്രസ്തുത വാഹനവും ആവശ്യമായ ഡവർമാരേയും 
ആഴ്ചയിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും ലഭ്യമാക്കേണ്ട 
താണ്. 


ദർഘാസ് സംബന്ധിച്ചുള്ള ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ 
- എല്ലാ വ്യവസ്ഥകളും ഇതിന് ബാധകമാണ്. കാരണം കൂടാതെ 
റദ്ദ് ചെയ്യുന്നതിനോ മാറ്റി വയ്ക്കുന്നതിനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. മേൽ 
പ്രസ്താവിച്ച വാഹന കരാറിനെ സംബന്ധിച്ചുള്ള കൂടുതൽ 
വിവരങ്ങൾക്ക് ആഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


2. വാഹ ന ത്തിന് ആവ ശ്യ മായ ഇന്ധ ന ത്തിന്റെ ചിലവ് 
വാഹന ഉടമ തന്നെ വഹിക്കേണ്ടതാണ്. 


3. വാഹനം മാസത്തിൽ 1200 കി. മീറ്റർ വരെ ഓടുന്നതിന് 
തയ്യാറായിരിക്കണം അതിനുമുകളിൽ ഓടുന്ന മാസങ്ങളിൽ 
അധികം ഓടുന്ന ദൂരത്തിന് പ്രത്യേകം ചാർജ്ജ്നൽകുന്ന 
താണ് ( ടെണ്ടറിൽ ആയതിന്റെ വിവരങ്ങളും രേഖപ്പെടുത്തേ 
ണ്ടതാണ്.) 


( ഒപ്പ്) 
ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ, 

ആലപ്പുഴ. 


KERALA UNIVERSITY OF HEALTH SCIENCES, 


THRISSUR -680 596 


4. വാഹനത്തിന്റെ എല്ലാവിധ റിപ്പയറുകളും ഇൻഷ്വറൻസ് 
ഉൾപ്പെടെ മറ്റ് ബാധ്യതയും പ്രസ്തുത വാഹനത്തിന്റെ 
ഉടമ തന്നെ നിർവ്വഹിക്കേണ്ടതാണ്. ഈ ഡിപ്പാർട്ടുമെന്റിലെ 
ജീവ ന ക്കാർക്ക് ഇതിൽ യാതൊരു ബാധ്യ തയും 
ഉണ്ടായിരിക്കുന്നതല്ല. 


NOTIFICATION 


No. AC1/ GEN/ A3/14067/ 17 , 


17th October 2017. 


5. ഏതെങ്കിലും കാരണവശാൽ ടി വാഹനം ലഭ്യമാക്കാ 
തിരുന്നാൽ പസ്തുത വാഹന ഉട മ യിൽ നിന്ന് ടി 
ദിവസങ്ങ ളി ലേക്കുള്ള പിഴ കരാർ പ്രകാരം പ്രത്യേകം 
ഈടാക്കുന്നതാണ്. 


| KUHS - Election of 2 members each from the 
Senate ( other than students ) & Governing Council to the 
Students Council of KUHS by the Senate & Governing 
Council from among its members [Sub . Sn. (2) (b ) (iii) & 
(iv ) of Sn . 38 of KUHS Act 2010 ] — Election Notification 
Published. 


6. മൂന്നുദിവസത്തിൽ കൂടുതൽ പ്രസ്തുത വാഹനം ലഭ്യമാക്കാ 
തിരുന്നാൽ ആയത് കരാർ ലംഘനമായി കണക്കാക്കി 
സർക്കാർ അനുവദിക്കുന്ന നിയമനടപടികൾ സ്വീകരിക്കുന്ന 
താണ്. കൂടാതെ കരാർ ലഭിച്ചതിനു ശേഷം നിശ്ചിത 
സമയത്തിനുള്ളിൽ വാഹന ഉടമ വാഹനം ലഭ്യമാക്കാ 
തിരുന്നാലും ആയത് കരാർ ലംഘനമായി കണക്കാക്കി 
EMD കണ്ടുകെട്ടുന്നതാണ്. 


Where as it has become expedient to elect 2 
members each from the Senate & Governing Council to 
the Students Council of KUHS by the Senate (other than 
students ) & Governing Council from among its members, 
it is hereby notified that an election will be held 
otherwise than postal ballot as per the provisions 
contained in Part C of the KUHS Election statutes . 


7. വാഹനത്തിന്റെ സർവ്വീസ് സംബന്ധമായ കാര്യങ്ങൾക്കായി 
മറ്റേതെങ്കിലും സാഹചര്യങ്ങളിൽ വാഹനം ലഭ്യമാക്കാ 
തിരിക്കുന്നപക്ഷം പകരം സംവിധാനം എന്ന നിലയിൽ 
ഇതേ കാറ്റഗറി യിൽ തന്നെയുള്ള മറ്റൊരു വാഹനം 
കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ ഏർപ്പെടുത്തേണ്ടതാണ്. 


8. വാഹനത്തിന്റെ ഡവർ ഒരു ടാക്സി ഡവറുടെ 
നിശ്ചിത യൂണിഫോം നിർബന്ധമായും ധരിച്ചിരിക്കണം. 


Only those , whose names have been included in the 
Electoral Roll as published by the University on 
17 - 10 -2017 are eligible to take part in the election and 
vote thereof, provided that any person who ceases to be 
a member of the Electoral Body before the date of poll 
shall not be entitled to participate in the election . 


9. വാഹനം, നിശ്ചിത ഓട്ടം കഴിഞ്ഞാൽ ഈ ഓഫീസിന്റെ 
- കോമ്പൗണ്ടിൽ തന്നെ പാർക്ക്ചെയ്യേണ്ടതാണ്. 


10 . ഈ വാഹനം ക്വിക്ക് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തന 

വുമായി ബന്ധപ്പെട്ടോ ഈ ഓഫീസ് ആവശ്യങ്ങൾക്കോ 
അല്ലാതെ ഉപയോഗിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ആയത് 
കരാർ ലംഘനമായി കണക്കാക്കി EMD കണ്ടുകെട്ടുന്നതാണ്. 


11. വാഹനത്തിനും അതിന്റെ ഡ്രൈവർക്കും മോട്ടോർ വാഹന 
വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാവിധ രേഖകളും അനുബന്ധ 
സംവിധാനങ്ങളും ഉണ്ടായിരിക്കണം. 


Copies of the Electoral Rolls can be had from the 
- University office on payment of - 200 per copy. Every 

elector is at liberty to nominate a member of the Senate 
(other than students)/Governing Council as the case may 
be to the Students Council. Every nomination shall be in 
writing and shall be seconded in writing by another 
Elector. Nomination should be made in prescribed form , 
copies of which will be supplied on request from the 
office of the Registrar & Returning Officer or can be 
downloaded from the University Website . 


12. ടെണ്ടർ അംഗീക രിക്കുന്ന മുറയ്ക്ക് ടെണ്ടർ ലഭിച്ച 

കരാറുകാരൻ വാഹനത്തിന്റെ ഒറിജിനൽ R . C . Book, 
Tax Receipt, Insurance , Driving License 20 mlo 
പരിശോധനയ്ക്ക് ഹാജരാക്കുവാൻ ബാധ്യസ്ഥനാണ്. 


460 


1580 


KERALA GAZETTE 


[PART IV 


The envelope containing nomination paper shall be 
superscribed “ Nomination for Election of members of 
Senate (other than students )/Governing Council to the 
Students Council by the Senate & Governing Council 
of KUHS” . 


Programme for conduct of election 


Last date and time for receipt of nominations is at 
3 p . m . on 9 - 11 - 2017 . Time and date of Scrutiny of 
nomination is at 11 a . m . on 10 - 11 -2017 . Date of 
publication of the list of candidates validly nominated is 
10 - 11 - 2017 . Last date and hour for withdrawal of 
candidature is at 4 p . m . on 15 - 11 - 2017 . Date of 
publication of the final list of contesting candidates is on 
15 -11 -2017 . Date, hour and venue of poll by the Senate is 
on 29 - 11 - 2017 from 10 . 30 a . m . to 11 . 30 a . m . at 
KUHS Head Quarters, Mulankunnathukavu , Thrissur and 
by the Governing Council is on 20 - 11 - 2017 from 10 a . m . 
to 10 .30 a . m . at Govt. Guest House , Thycaud , 
Thiruvananthapuram . Date and hour for scrutiny and 
counting of votes is immediately after the poll and 
declaration of results is at the end of the counting on 
29 -11 -2017 and 20 - 11 -2017 respectively. 


VINDICO PROPERTIES PRIVATE LIMITED 

CIN : U70100KL2011PTC027392 
(Regd . Office : Room No. 4 - C , XIII/ 300 , E -26 , 4th Floor, 
KC F Tower, Bharath Matha College Road , Kakkanad , 
Thrikkakkara P. O ., Ernakulam , Kerala - 682 021, India ) 

Members Voluntary Winding Up 
NOTICE CONVENING FINAL MEETING 
Notice is hereby given in pursuance of Section 497 
that a General Meeting of the members of the above 
named Company will be held at Regd . Office Room 
No. 4 -C , XIII /300 , E -26 , 4th Floor, K C F Tower, Bharath 
Matha College Road, Kakkanad , Thrikkakkara P. O ., 
Ernakulam , Kerala -682 021, India at 11 a . m . on Monday , 
the 18th day of December, 2017 for the purpose of having 
an account laid before them showing the manner in which 
the winding up has been conducted and the property of 
the Company disposed of and of hearing any explanation 
that may be given by the liquidator and also of 
determining by a special resolution of the Company the 
manner in which the books , accounts and documents of 
the Company and of the Liquidator shall be disposed of. 


( Sd .) 


(Sd .) 
Registrar & Returning Officer. 


Liquidator, 
Vindico Properties Private Limited . 


23 - 10 -2017 . 


Gaz . No. 44 /2017 /DTP (Part IV ) . 


461 


